GOVERNMENT OF KERALA 

1971 


Reg. No. K , 107 


KERALA GAZETTE 


SUPPLEMENTS 
PUBLISHED BY AUTHORITY 


Vol. xvn Trivandrum , Tuesday, 


13th April 1971 

- [No. 14 
23rd Chaitra 1893 (Saka ) 


PART I 


CONTENTS 

Home Department 
1. G. O. MS . 53 /71 /Home dated 30-3-1971 ( Amendments to the 
Special Rules for the Kerala Jail Service ) 

Agriculture Department 
2. G. O. MS. 86 /71 /AD . dated 27-3-1971 (Amendment to Rules for 

the grant of share capital contribution to the Kerala State 
Federation of Wholesale Consumers Co-operative Stores) 

Education Department 
3. G. O. (P ) 37/ 71/ Edn . dated 23-3-1971 (Orders re : the adoption of 
new Malayalam script for use) 

Public Works Department 
4. No. 18373 / TB1/70 / PW . dated 15-3-1971 (Draft Amendments to the 
Kerala Motor Vehicles Rules , 1961) 

Section lv 
5 S. R. O. No.-- 123/71 


Kerala Gazette No. 14 dated 13th April 1971 . 
PART 1 


GOVERNMENT OF KERALA 

Home (B ) Department 
No. G. O.Ms. 53 /71/Home. 

Dated , Trivandrum , 30th Marck 1971. 

NOTIFICATION 
In exercise of the powers conferred by sub-section (1 ) of section 2 of the 
Kerala Public Services Act, 1968 ( 19 of 1968) the Government of Kerala 
hereby make the following amendments to the Special Rules for the 
Kerala Jail Service published under Notification No. G. O. Ms. 1122 Public 
(Services- D ) Department dated the 16th September, 1958 , in the Kerala 
Gazette No. 37, dated the 23rd September, 1958, as subsequently amended , 
namely : 

AMENDMENTS 
In the said Rulcs 
(1 ) in rule 6 , 

(a ) after the entry " Superintendents, Central Jails , including 
Deputy Inspector-General of Prisons appointed by transfer or direct recruit 
ment" occurring under the heading Members and the entries against it, 
the following entries shall be inserted , namely : 

“ Category 3. Superinten Account Test Lower To be passed within 
dent, Balamandir or Account Test for the period of proba 

Executive 

Officers tion unless already 

of Kerala State passed." ; 
(b ) for the word and figure " category 3" occurring under the 
heading Members the word and figure Category 4 " shall be substituted . 

(2 ) in rule 8 , for the word and figure " Category 3" the word and 
figures " categories 3 and 4 ” shall be substituted . 

By order of the Governor, 

R. DORAI RAJ, 
Joint Secretary . 


G. 687. 


Kerala Gazette No. 14 dated 13th April 1971 . 
PART I 


GOVERNMENT OF KERALA 

Abstract 
CENTRALLY SPONSORED SCHEME - RULES FOR THE GRANT OF SHARE 
CAPITAL CONTRIBUTION TO THE KERALA STATE FEDERATION OF 
WHOLE -SALE CONSUMERS CO -OPERATIVE STORES 

AMENDMENT ISSUED 


AGRICULTURE (GENERAL ) DEPARTMENT 
G. O.Ms. No. 86 /71 /AD . 

Dated, Trivandrum , 27th March 1971, 


Read : 


1. Again G. O.Ms. 153/66/Agri., dated 29-3-1966 . 
2. G. O.Ms. 203 /68 /AD ., dated 28-3-1968 . 
3. G. O. Ms. 168 /69 /AD ., dated 18-4-1969. 
4. Letter No. CS3-20743/70 dated 27-7-1970 from the Registras 

of Co-operative Societies . 


ORDER 
The following amendment is issued to the Rules for the grant of Share 
Capital Contribution to the Kerala State Federation of Whole -sale Consumers 
Co-operative Stores issued in the G. O. read a . Ist paper above as amended 
in the Government Orders read as 2nd and 3rd papers above. 

AMENDMENT 
For the existing Rule 3 of the said Rules the following shall be 
substituted , namely , 

Rulc 3 « The maximum amount of such assistance shall be 
Rs. 5,00,000 (Rupees Five lakhs) provided that the Governments 
contribution to the paid up share capital should not exceed five times 
the members contribution to the Share Capital ” . 

By order of the Governor , 
P. G. MURALEEDHARAN , 

Additional Secretary . 


4. 674 . 


Scrala Gazette No. 14 dated 13th April 1971 . 
PART I 


GOVERNMENT OF KERALA 

Abstract 
Malayalam script - Adoption of new script for use - Orders issued 

EDUCATION P DEPARTMENT 
G.O.( P ) 3771 Edn . 

Dated , Trivandrum , 23rd March 1971. 


Read : G.O. (P ) 329|68|Edn . dated 11-7-1968 . 

ORDER 
The question of reducing the unwieldy number of alphabets and 
signs in Malayalam which consume much time and labour in the 
process of printing and typewriting, has been under consideration 
of Government for some time. In 1967 Government appointed a 
Committee with Shri Soornad P. N. Kunjan Pillai, Editor, Malayalam 
Lexicon as convener to advise them on the question of reformation 
of Malayalam script. The Committee in its report has made recom 
mendations to reduce 75 % of the total number of existing characters 
in printing and typewriting. The reformed Malayalam script 
recommended by the above Committee was revised with slight 
modifications by another committee appointed in 1969 to expedite 
the adoption of the new script for use. The recommendations of the 
above two Committees in thematter of reformation of the Malayalam 
script are in brief as follows : 
(i) 2 , 20 , g, ongm1010JOS 2010 DOO sorozm60138708 

നിന്നും വിടുവിയ്ക്കുക. 
പചാരം കുറഞ്ഞ കൂട്ടക്ഷരങ്ങൾ ചന്ദ്രക്കല ഉപയോ 

ഗിച്ച് പിരിച്ച് എഴുതുക. 
2. In January 1971 a conference of Managing Editors of important 
newspapers in the State was convened to discuss the question of 
adoption of the new Malayalam script for use . The conference has 
recommended that the reformed script as revised by the Committee 
might be adopted for use with effect from 15th April 1971 (Vishu 
Day) . 

2353 Eg. & mg. 


ji 


3. Government have considered the question in detail and are 
pleased to accept the reformed Malayalam script as revised by the 
Committee for use . The new script will be adopted for all official 
purposes with effect from 15th April 1971 ( Vishu Day ) . A booklet 

ലിപിപരിഷ്കരണം " containing the details of the new script 
accepted by Government is appended to this G.O. 

4. All newspapers and periodicals in Malayalam are requested 
to cooperate with Government in the implementation of the scheme 
and to adopt the new script from the stipulated date. 

5. The Superintendent of Government Presses is requested to 
take necessary steps for implementing the above orders in time. 
The Government gazette and other Government publications will be 
printed in the new script from the above date. 

6. The Director of Public Relations is requested to give wide 
publicity to the scheme and to publish an advertisement in all news 
papers about the programme for the change over of the script. 

7. Government advertisements from 15-4-1971 will be in the new 
script. As far as possible , advertisements will be given in stereo 
blocks. 

By order of the Governor , 
PADMA RAMACHANDRAN , 

Education Secretary . 


TO 


All Heads of Departments and Offices . 
The Superintendent of Government Presses. 
The Secretary, Kerala Public Service Commission (with C. L ). 
The Registrar , High Court (with C. L.) . 
The Registrar, University of Kerala . 
The Registrar, University of Calicut. 
The Director of Public Relations. 
The Gazette 
The Editors of all newspapers and periodicals . 
All members of Script Reformation Committee. 
All Departments of Secretariat. 


ലിപിപരിഷ്കരണം 


കേരളസർക്കാർ 

1971 


ഭാഷാഭിവാദ്ധിയെ സഹായിക്കുന്ന ഘടകങ്ങളിൽ തീരെ 
അപ്രധാനമല്ലാത്ത സ്ഥാനമാണ് ലിപികൾക്കുളളത്. ഋജുവും 
ലളിതവുമായ ലിപിസം പദായം ഭാഷ് കൈകാര്യം ചെയ്യു 
ന്നതു സുഗമമാക്കുന്നു . ഭാരതീയഭാഷകൾക്കു വൈവിധ്യം 
നിറഞ്ഞ ലിപിസംപദായമാണ് നിലവിലിരിക്കുന്നത്. 
ഭാരതീയഭാഷകളുടെ ലിപിസം പദായം ഏകീകരിക്കുക എന്ന 
പശ്നം ഇപ്പോൾ സജീവമല്ലാതായിത്തീർന്നിരിക്കുന്നത് ഈ 
വൈവിധ്യം മൂലമുള്ള പ്രയാസങ്ങൾ വ്യക്തമായതുകൊണ്ടാ 
യിരിക്കണം. റോമൻലിപി സ്വീകരിക്കുകയാവും ഈ ഏകീ 
കരണത്തിന് പറ്റിയ മാർഗ്ഗം എന്ന് നിർദ്ദേശിക്കപ്പെട്ടി 
രുന്നു . 

പക്ഷേ അത് ഭൂരിപക്ഷം പേർക്കും സ്വീകാര്യ 
മായില്ല . 


സ്വരങ്ങൾ 


മലയാളഭാഷയുടെ 

ലിപിസം പദായം സങ്കീർണ്ണമായ 
ഒന്നാണ്. വ്യഞ്ജനങ്ങളോടു 

ചേർക്കുമ്പോഴും, 
കൂട്ടക്ഷരങ്ങൾ സൃഷ്ടിക്കുമ്പോഴും, ചില്ലുകൾ ചേർത്തെഴു 
തുമ്പോഴും മറ്റും പ്രത്യേക ലിപികൾ സൃഷ്ടിച്ചതാണ് ഈ 
സങ്കീർണ്ണതക്കു കാരണം. മലയാള ലിപികളുടെഎണ്ണം ഇക്കാ 
രണത്താൽ കമാതീതമായി വർദ്ധിക്കയും ചെയ്തിരുന്നു . 
എല്ലാം കൈകൊണ്ട് എഴുതിവന്നകാലത്ത് ഈ സങ്കീർണ്ണത 
കൊണ്ടുളള പ്രയാസം അതത്തോളം അനുഭവപ്പെട്ടിരുന്നില്ല . 
എന്നാൽ അച്ചടിയന്തത്തിൻറയും ടൈപ്പ്റൈറററിൻറയും 
ആവിർഭാവത്തോടെ ഈ ലിപിസം പദായംകൊണ്ടുളള വിഷമത 
കൾ കൂടുതലായി അനുഭവപ്പെട്ടു . മലയാളത്തിന് ഇന്നും 
വെടിപ്പായി ടൈപ്പ് ചെയ്യാൻ ഉതകുന്ന ഒരു കീബോർഡ 
രൂപപ്പെടുത്താനായിട്ടില്ലെങ്കിൽ അതിന്റെ 

മുഖ്യകാരണം 
ലിപിസംപദായത്തിലെ ഈ സങ്കീർണ്ണത തന്നെയാണ്. 


ആവ 


ലിപിപരിഷ്കരണസംരംഭങ്ങൾ 

മലയാളലിപി പരിഷ്കരിക്കുന്നതിനുള യത്നങ്ങൾ 
അങ്ങിങ്ങ് ആരംഭിച്ചിട്ട് കുറേക്കാലമായി. സ്വന്തമായി ഇതി 
ലേക്ക്ഉൽസാഹിക്കുകയും, പരീക്ഷണങ്ങളും പ്രയത്നങ്ങളും 
നടത്തുകയുംചെയ്ത പ്രിതങ്ങൾക്കും ടൈപ്പ് നിർമ്മാതാ 
ക്കൾക്കും സ്വാഭാവികമായും ഫലപ്രാപ്തിയിലെത്തി 
ക്കാൻ കഴിഞ്ഞില്ല . ഗവൺമെൻറ് മുൻകൈ എടുത്തു നടപ്പം 
ക്കാത്ത പരിഷ്കാരങ്ങൾക്ക് സാർവ്വത്രികമായ അംഗീകാരം 
നേടാൻ വിഷമവുമുണ്ട്. 1967 അവസാനമാണ് സംസ്ഥാന 
ഗവൺമെൻറ് ലിപിപരിഷ്കരണത്തിനാവശ്യമായി നടപടി 
കൾ സ്വീകരിച്ചു തുടങ്ങിയത്. ഇവയുടെ പ്രാരംഭം എന്ന 
നിലയിൽ ലിപിപരിഷ്കരണവിഷയത്തിൽ താൽപര്യവും, 
അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കഴിവും 
ഉളള ഏതാനും പ്രമുഖ ഉദ്യോഗസ്ഥാനുദ്യോഗസ്ഥൻമാരുടെ 
ഒരു സമ്മേളനം ചേർന്നു . പ്രതാധിപൻമാരും, ടൈപ്പ്റൈ 
ററിംഗ് അച്ചടി തുടങ്ങിയ രംഗങ്ങളിലെ വിദഗ്ദ്ധൻമാരും; 
വിദ്യാഭ്യാസപ്രവർത്തകരും മററും പങ്കെടുത്ത ( പസ്തുത 
യോഗത്തിൽവച്ച് ലിപിപരിഷ്കരണം സംബന്ധിച്ച് ഒരു 
പദ്ധതി തയ്യാറാക്കി ഗവൺമെൻറിലേക്ക് സമർപ്പിക്കാൻ ഒരു 
കമ്മിററി രൂപീകരിക്കണമെന്ന് തീരുമാനിച്ചു . അധികം 
താമസിയാതെതന്നെ കമ്മിററി രൂപീകരിക്കുകയും ചെയ്തു . 


സംസ്ഥാനത്ത് മലയാളം ഭരണഭാഷയും, ഉന്നതവിദ്യാ 
ഭ്യാസത്തിനുളള മാധ്യമവും ആയിക്കൊണ്ടിരിക്കുന്നതിനാൽ, 
ഭാഷയുടെ വളർച്ചയ്ക്കും വികാസത്തിനും സഹായകമാം 
വിധം ലിപികൾ പരിഷ്കരിക്കണമെന്നായിരുന്നു തീരുമാനി 
ക്കപ്പെട്ടത്. മലയാളം അച്ചടിയും മലയാളം 

ടൈപ്പ്റൈ 
ററിംഗും സംപ്രദായങ്ങൾ ലഘൂകരിക്കേണ്ടതിൻറ ആവശ്യ 
കതയും (പ്രത്യേകം പരിഗണിക്കപ്പെട്ടു . എന്നാൽ നൂററാണ്ടു 
കളായി ഉപയോഗിച്ചുവരുന്ന ഭാഷാലിപികളിൽ പൊടുന്നനെ 
സമൂലമായ മാററം വരുത്തുക ജനങ്ങൾക്ക് പ്രയാസം സൃഷ്ടി: 
ക്കുമെന്ന വസ്തുത കണക്കിലെടുത്തുകൊണ്ട് കഴിയുന്നത 
കൂടുതൽ പ്രയോജനം സിദ്ധിക്കുന്ന ലഘുവായ ഗതികൾ 


3 


മാതമേ വരുത്തേണ്ടതുളളു എന്ന് അഭിപ്രായമാണ് ഗവൺ 
മെന്റ് പ്രകടിപ്പിച്ചത്. ഈ ലക്ഷ്യങ്ങ മുൻനിർത്തി 
ആവശ്യമായ ചർച്ചകളും പഠനങ്ങളും നടത്തിയശേഷം, ലിപി 
പരിഷ്കരണകമ്മിററി ഗവൺമെൻറിലേക്ക് 
യഥാകാലം 
റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഗവൺമെൻറ് കമ്മിററി 
യുടെ ശുപാർശകൾ പൊതുവിൽ സ്വീകരിക്കുകയും അതനു 
സരിച്ച് ആവശ്യമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും 
ചെയ്തു . 


ഇപ്പോൾ മലയാളത്തിൽ അഞ്ഞൂറിലധികം ലിപികൾ 
നിലവിലുണ്ട്. ഇന്നത്തെ രീതിക്കു ഭാഷ കൈകാര്യം ചെയ്യു 
ന്നതിന് ആതയും 

ലിപികൾ 

ആവശ്യവുമാണ്. ലിപി 
കളുടെ ഈ ആധിക്യം അച്ചടിയിലും ടൈപ്പ്റൈററിംഗിലും 
നിരവധി വിഷമതകൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ ലിപി 
കളുടെഎണ്ണം പായോഗികമാംവിധം എത്രത്തോളം കുറയ്ക്കാം 
എന്നതായിരുന്നു കമ്മിററിയുടെമുഖ്യചിന്താവിഷയം. പുതിയ 
ലിപികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തുക ദുഷ്കര 
മായതിനാൽ നിലവിലുളള ലിപിസംപദായംതന്നെ പരിഷ്ക 
രിച്ച് ലഘൂകരിക്കാനാണ് കമ്മിററി നിർദ്ദേശിച്ചിരുന്നത്. 
വ്യഞ്ജനങ്ങളോട് സ്വരങ്ങൾ ചേർന്നുണ്ടാകുന്ന അക്ഷരങ്ങ 
ളുടേയും കൂട്ടക്ഷരങ്ങളുടേയും എണ്ണം കുറയ്ക്കുകയായി 
രുന്നു ഇതിലേക്കുളള പ്രായോഗിക മാർഗ്ഗം. 


ലിപിപരിഷ്കരണസമിതിയുടെനിർദ്ദേശങ്ങൾ 


(1 ) ഉ , ഊ , ഋ എന്നീ സ്വരങ്ങൾ വ്യഞ്ജനങ്ങളോടു 
ചേരുമ്പോൾ (പത്യേക ലിപികൾതന്നെ 

രൂപമെടുക്കുന്ന 
ഇന്നത്തെ രീതിക്കുപകരം അവയ്ക്ക് പ്രത്യേക ചിഹ്നങ്ങൾ 
ഏർപ്പെടുത്തുക. അ , ആ , ഇ , ഈ , എ , ഏ , ഐ , ഒ, ഓ , ഔ എന്നീ 
സ്വരങ്ങൾക്ക് ഏതു വ്യഞ്ജനത്തോടും ചേർക്കാവുന്ന (പത്യേക 
ചിഹ്നങ്ങൾ ഉണ്ടെന്ന വസ്തുത ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. 
ഉ , ഊ , ഋ എന്നീ സ്വരങ്ങളുടെ കാര്യത്തിലും ആ സംപദായം 
ഏർപ്പെടുത്തിയാൽ ഒട്ടധികം ലിപികൾ കുറയ്ക്കാൻ കഴിയും. 
ഇതിലേക്ക് ഉ എന്നതിന് എന്ന ചിഹ്നവും ഊ വിന് 
എന്ന ചിഹ്നവും ആണ് നിർദേശിക്കപ്പെട്ടിരിക്കുന്നത്. 


.. 


ഋകാരത്തിന് ഇപ്പോൾ 

വ്യഞ്ജനത്തോടു ർന്നുവരുന്ന 
ചിഹ്നംതന്നെ വേർപെടുത്തി കുറച്ചു വ്യത്യസ്തതയോടെ 
" എന്ന ചിഹ്നമാക്കിയാൽ മതിയാവും. 

ഉദാ : - കു , കൂ , കം , തു , തൂ , ത , ഇത്യാദി 


( 2) മുമ്പിൽ 

രേഫം ( ർ) ചേരുന്ന കൂട്ടക്ഷരങ്ങൾ 
ഇപ്പോൾ രണ്ടുതരത്തിൽ എഴുതാറുണ്ട്. 
ഉദാ : -- അക്കൻ, 

അർക്കൻ. പാലം, പാർത്തലം. 
നേച്ചി, 

നേർച്ച . 
ഇതിൽ ആദ്യത്തെ രീതി ("! ചിഹ്നം മുകളിൽ ഇടുന്ന 
രീതി ഉപേക്ഷിക്കാവുന്നതാണ്. അതിനു പകരം എല്ലായി 
ടത്തും " ർ എന്ന ചില്ല് മുൻപിൽ എഴുതുക എന്നു വ്യവസ്ഥ 
ചെയ്താൽ മതിയാകും. വാർത്ത , പാർക്കുക എന്നിങ്ങനെ. 


ഭാഷയിലെ കൂട്ടക്ഷരങ്ങളിൽ ക്ക , ങ്ക , അ , ഇ , ഞ്ച , 
ഞ്ഞ , ട്ട , ണ്ട , , , എ , ഇ , എ , മ്പ , മ്മ , യ്യ , ല , വ എന്നിവ തനി 
മലയാളപദങ്ങളിൽ സാർവ്വത്രികമായി വരുന്നവയാണ്. ഇവ 
ഇപ്പോഴത്തെപ്പോലെ നിലനിർത്താമെന്ന് കമ്മിററി ശുപാർശ 
ചെയ്തിരിക്കുന്നു . മററുളള കൂട്ടക്ഷരങ്ങൾ ഏറിയപങ്കും 
സംസ്ക്യതത്തിൽനിന്നും സ്വീകരിച്ചിട്ടുള്ളവയാണ്. 
ചന്ദ്രക്കലയിട്ട് വേർതിരിച്ചും അല്ലാതെ ഒന്നിച്ചുചേർത്തും 
എഴുതുന്ന രീതികൾ ഇപ്പോൾ നിലവിലുണ്ട്. 

ഉദാ :-ക്ത 
ക്ത , ശ്..ശ്ച . ഇവയിൽ ചന്ദ്രക്കലയിട്ട് വേർതിരിച്ചെഴുതുന്ന 
ആദ്യത്തെ രീതിമാത്രം നിലനിർത്തുക എന്നതാണ് കമ്മിററി 
യുടെശുപാർശ. 


അവയെ 


( 4) യ , ര , ല , വ ” എന്നീ മധ്യമങ്ങൾ ചേർന്നുവരുന്ന 
കൂട്ടക്ഷരങ്ങൾ ഇപ്പോൾ പലപകാരത്തിൽ എഴുതുന്നുണ്ട്. 

എന്നിവ ചേരുമ്പോൾ പ്രത്യേക ചിഹ്നങ്ങൾ 
കൊടുത്ത് വേർതിരിച്ചെഴുതുകയാണ് പതിവ്. ക്യ , ത്യ , 
ക , ത , എന്നിങ്ങനെ. " ആ അഥവാ എന്ന വ്യഞ്ജനം 
ചേരുന്നകൂട്ടക്ഷരത്തിൽ "t എന്ന പ്രത്യേക ചിഹ്നം നൽകി 


5 


പ , ( ക , ത , എന്നിങ്ങനെ എഴുതാമെന്ന് കമ്മിററി നിർദ്ദേശി 
ച്ചിരിക്കുന്നു . " ല അഥവാ ള ചേരുന്നിടത്ത് ചന്ദ്രക്കല 
യിട്ട് വേർതിരിച്ചോ ഇപ്പോഴത്തെപ്പോലെ പ്രത്യേക അക്ഷര 
മായോ ( കൂ , പ്ല , എന്നിങ്ങനെ എഴുതാമെന്നാണ് കമ്മിററിയുടെ 
ശുപാർശ. 

ചില്ലുകൾ ( ൺ , ൻ , ർ, ൽ , ) ഇപ്പോഴത്തെപ്പോലെ നില 
നിർത്താമെന്ന് കമ്മിററി ശുപാർശ ചെയ്തിരിക്കുന്നു . എഴു 
തുന്നതിന് ഇപ്പോഴത്തെ ലിപിസം പദായം തന്നെ തുടർന്നു 
കൊണ്ട് ടൈപ്പ്റൈററിംഗിലും അച്ചടിയിലും പുതിയ സംപ 
ദായം സ്വീകരിച്ചാൽ മതിയാകുമെന്നും കമ്മിററി ശുപാർശ 
ചെയ്തിട്ടുണ്ട്. 
നിലവിലുളള അഞ്ഞൂറിലധികം 

ലിപികളിൽ 

ഭൂരി 
പക്ഷവും ഈ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു നടപ്പാക്കുന്ന 
പക്ഷം കുറവുചെയ്യാവുന്നതാണ്. അച്ചടിയിലും, ടൈപ്പ് 

റിംഗിലും ലിപികളുടെ ആധിക്യംമൂലം ഇന്നനുഭവ 
പ്പെടുന്ന പ്രയാസം അപ്പോൾ ഗണ്യമായ തോതിൽ കുറയുകയും 
ചെയ്യും. ഇന്നത്തെ ലിപിസം പദായത്തിൽ അടിസ്ഥാനപര 
മായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലാത്തതിനാൽ ആ സംപ 
ദായത്തിൽ പരിചയിച്ചവർക്കും പുതിയ ലിപിസം പദായം 
സ്വീകരിക്കുന്നതിന് പ്രയാസമുണ്ടാവില്ല . 

ഈ നിർദ്ദേശങ്ങളിൽ ചിലതെങ്കിലും ഇന്ന് പല അച്ചടി 
ശാലക്കാരും, പ്രതസ്ഥാപനങ്ങളും നടപ്പിൽവരുത്തിയിട്ടുളളവ 
യാണ്. മററു ചിലതൊക്കെ പരീക്ഷണവിധേയമാക്കിയി 
ട്ടുണ്ട്. 

ഇന്നു . ഈ വിഷയത്തിൽ താത്പര്യമുളള പലരും 
പല രീതിയിൽ പരീക്ഷിച്ചുനോക്കുന്ന ലിപിപരിഷ്കരണം 
ശാസ്തീയാടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കുന്നതിനും ഈ 
ശുപാർശകൾക്കു കഴിയും. 

ലിപിപരിഷകരണസമിതിയുടെ ശുപാർശകൾ അനുസ 
രിച്ച് പല ലിപികൾക്കും സമുചിതമായ മരണമാത , കകം 
രൂപപ്പെടുത്തേണ്ടതാണ്. അച്ചടിയിലും ടൈപ്പ്റററിംഗിലും 
ഇത്തരം മാത കടകം ഉണ്ടാകാൻ ആവശ്യമായ നടപടിക 

: 553 Eg. & mg. 


6 


ഗവൺമെൻറ് സ്വീകരിച്ചുവരുന്നുണ്ട്. പരിഷ്കരിച്ച ലിപ്പി 
കൾക്ക്ഏകീകൃതമായ കമ്പോസിംഗ ° കേസ് നടപ്പിൽ വരുത്തു 
ന്നതിനാവശ്യമായ നടപടികളും സ്വീകരിച്ചുവരുന്നു . 

മലയാളം കമാനുഗതമായി കേരളത്തിൻറ ഔദ്യോഗിക 
ഭാഷയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല ഘട്ടങ്ങളിലായി 
നടപ്പിൽ വരുത്തുന്ന ഈ മാററം പൂർത്തിയാകു മ്പോഴേക്ക് 
പുതിയ ലിപിസം പദായത്തിന്റെ ഉപയോഗം സാർവ്വതിക 
മായിത്തീരേണ്ടതാവശ്യമാണ്. എങ്കിൽമാതമേ ഔദ്യോഗിക 
മായ എല്ലാ ആവശ്യങ്ങൾക്കും മലയാളഭാഷയെ സുഗമമാംവിധം 
ഉപയോഗിക്കാൻ കഴിയൂ . അതിനാൽ പുതിയ ലിപികൾ 
നിത്യോപയോഗത്തിലാക്കിത്തീർക്കാൻ ഭാഷാഭിമാനികൾ പരi 
ശമിക്കേണ്ടിയിരിക്കുന്നു . 


7 


ഇനി നിലവിൽ വരുന്ന ലിപികൾ 


rurocraw90odslesor 


വ്യഞ്ജനങ്ങൾ 


അ 


ആ 


ക 


வ 


hu 


ജ 


e 


ഇ 


ഉ 


ച് 


ച 


a 


ഡ 


9 


s 


o 


ഡ 


ഢ 


ug 


ഉഊഋഇep- 


S&23ഗES 


ഒ . 


തി 


| D 


ദ 


ന് 


ന 


s 
5 
3 
2 
2 
2 
2 
c 


9 


ܩܘ 


ബ 


ഭ 


1 


യ 


ര 


ല 


പ് 


G 


ശ 


ഷ 


ഡ 


്യ 


O 


0 


ചില്ലുകൾ 
ൻ ർ 


ൺ 


ൽ 


r 


കൂട്ടക്ഷരങ്ങൾ 


ക 


ങ്ക 


$109 


് 


ത്ത 


ട്ട 


ണ്ട് 


OTO ) 


ന്ത 


(ഡ 


മ്പ് 


ൽ 


വ 


സ്സ 


ശ 


Get 


ബ്ല 


കൂ 


ഗ 


( ചൊത്തം 90). ലിപികൾ 


Kerala Gazette No. 14 dated 13th April 1971. 
PART ) 


GOVERNMENT OF KERALA 
Public Works ( Transport B ) Department 

NOTIFICATION 
No. 18373 / TB1/70 /PW . 

Dated , Trivandrum , 15th March 1971. 
The following draft of certain amendments to the Kerala Motor 
Vehicles Rules, 1961 which the Government of Kerala propose to make in 
exercise of the powers conferred by sub- section (1) and clause (a ) of sub 
section (2 ) of section 70 of the Motor Vehicles Act, 1939 (Central Act 4 
of 1939) is hereby published for general information as required by sub 
section (1) of Scction 133 of the said Act. 
The draft will be taken up for consideration or or after 20-4-1971 . 

DRAFT AMENDMENTS 
In the said rules, 

1. for rulc 265 , the following rule shall be substituted , namely : 

“ 265. Overall width :-(1) The overall width of any motor vehicle, 
(other than an autorickshaw for which the overall width is prescribed in 
Rule 329. A ) ineasured at right angles to the axis of the motor vehicle 
between perpendicular planes enclosing the extreme points, shall not exceed 
two metres and forty eight centimetres: 

Provided that a rear- view -mirror, a direction indicator when in opera 
tion , the door handle, the spines of the Hinges, the driver s assit handle and 
bulb hom shall not be taken into consideration in measuring the overall 
width of a motor vehicle. 

(2 ) Not-withstanding anything contained in sub rule (1) , the Chairman , 
State or Regional Transport Authority, may for sufficient reasons, and if 
necessary in consultation with the Chief Engineer or the Executive Engineer 
of the region concerned , authorise the use of any motor vehicle having an 
overall width exceeding two metres and fortyeight cen : imetres on a specified 
route or routes , or in a specified area within the State . Particulars of the 
authorisation the route or routes on which , or the area in which the vehicle 
may be used , shall be entered in the certificate of registration of vehicle by 
the registering authority concerned ." 

2. for sub rule (2) of rule 267 , the following sub-rule shall be substi 
tuted , namely: 

“ (2 ) Overall length -- Limitation of:-The overall length of any motor 
Vehicle (other than a tractor - trailer or truck - railer combination or a 
trailer, for which the overall length is prescribed in rule 332) shall not 
excced nine metres and fifteen centimetres : 

2194 Eg. 


2 


Provided that the Chairman , State or Regional Transport Authority , 
inay, for sufficient reasons and if necessary in consultation with the Chief 
Engineer or the Executive Engineer of the region concerned , exempt any 
motor vehicle from this sub -rule having regard to the condition of the roads 
on which the vehicle may be used .” 

By order of the Governor , 
R. GOPALASWAMY, 

Secretary 
Explanatory Note 
( This is not part of the amendment but is intended to bring out the 
main purport), 

The overall limits of Motor Vehicles prescribed in the Kerala Motor 
Vehicles Rules were prescribed long ago and several amendments were made 
to the rules so as to enbance the limits . The necessity of enhancing the 
limits arises also due to the moderised structure of chassis of vehicles now 
being put into operation . At present some distinction has been made in 
respect of overall limits of transport and non- transport vehicles . It is felt 
that there is no necessity to provide difforent overall limits as the tendency 
is to put in new vehicles with maximum seating capacity in view of the 
interest of travelling public. The Amendment is made io consolidate the 
modificationsso far made in a simplified form . 


Kerala Gazetec No. 14 dated 13th April 1971. 
PART 1 


Section in 


GOVERNMENT OF KERALA 

Revenue (“ F ” ) Department 

ERRATUM NOTIFICATION 
G. O. Rt. No. 386 /71 /R . D. 

Daled , Trivandrum , 3rd April 1971 . 
S. R. O. No. 123/71 - In the Notification S.R. O. No. 86/71 published 
in Kerala Gazette Extraordinary, dated 9-3-1971 for " provision " , in line 1, 
road " section " . 

By order of the Governor, 

T. J. PAILY , 
Deputy Secretar) . 


G. 688 


Kerala Gazette Ne. 14 dated 13th April 1971 . 
PART III 

AUCTION SALE NOTICL 
CÀI - 3213/ 71. 

3rd April 1971 
It is hereby notificd for the information of the public that the right of 
collection and removal of timber and firewood from the tree-growth (except 
Teak and rosewood if any ) in the area mentioned in the schedule below , 
will be sold in public auction on lumpsum basis by the Divisional Forest 
Officer, Chalakudy, or his deputee at the Divisional Forest Office, 
Chalakudy at 3 p.m. on 21-4-1971. Each coupe will be put up for auction 
separately. In case there is no reasonable offer for any one coupe such coupe 
shall be put up for auction jointly with any other coupe at the discretion of 
the auctioning Officer, 

2. Intending purchasers should furuish the amount shown in the 
schedule against each coupe as carnest money deposit before the coinmence 
ment of the anction without which nobody shall be allowed to bid . 

3. The purchaser should pay bid amount or Rs. 10,000 whichever 
is less immediately the auction is over. If the bid amount is Rs. 3,000 or 
less the bidder should remit the total bid amount on the spot. If the 
amounts as stated above are not remitted the carnest money deposited by 
him will be forfeited to Government and the right resold at his risk and 
loss and he shall have no claim over the gain if any. 

4. The sale will be confirmed by the competent authority in favour of 
the highest bidder provided his character and financial status be found 
satisfactory and he shall not withdraw from the offer till the receipt of 
orders regarding confirmation . The authority competent to confirm the sale 
reserves t : itself the right of accepting or rejecting any bid without assigning 
any reason therefor, Should the bidder withdraw his bid before final deci 
sion of its acceptance or otherwise or should he fail to act up in accordance 
with the condition of tho salo, the amount already reinitted by him will be 
forfeited to Government and he shall be held personally responsible for any 
loss, the Government may sustain by conducting a reauction or making 
other arrangements for carrying out the work, but he will bave no claip 
over the gain , if any , 

5. The earnest money of the unsuccessful bidders will be returned to 
them immediately the auction is over while thatof the successful bidder will 
be credited towards tho 1 / 3rd value. 

6. The balance 2/3 value should be remitted in two instalments the 
first in talment within 15 days from the date of intimation of confi matin 
of the sile a d the ba anco 1/3 within 15 days from the date of execution of 
agreement failiog which a further period of 15 days may be allowed at e.ch 
occasion for reinittance of the amount subject to payment of penal interest 
at 12 % per annum . The period of 15 days will be reckoned as one month 

G , 685 


2 


for the calculation of penal interest. Violati in of the condition will entail 
Cancellation of the contract with forfeiture of the amount already paid ani 
resale of the right at the risks and loss of the bidder. 

7. The purchaser will be allowed to enter the area only after the com 
munication of the confirmation orders, execution of the agreement and 
obtaining a licence for entering the arca . 

8. The purchaser shall also furnish as security 10 per cent of the full 
bid amount with n 15 days f om date of communication of confirmation of 
sale. He shall execute an agreement in stamp paper to the required value 
within 15 days from the date of remittance of security agreeing to execute 
the work as per conditions thereof. If ren ittance of security is delayed 
another 15 diys may be allowed subject to payment of Penal interest at 
12 per cent per annum . If remittance of security and execution of agreement 
is delayed beyond the above period the sale will be cancelled forfeiting the 
amounts paid by him and the work will be reauctioned at the risk and loss 
of the original bídder . 

9. (a) Release of produce will be allowed only on remittance of 
value, salestax and all other dues to Guver unent. However afcer remittance 
of 2/3 of the whole purchase value anisilestar and execution of agreement 
removal of produce shall be allo.ved limiting 1/3 money value of the entire 
treegrowth till the bidder pays the full bid amount. Such removals will be 
restricted by the Range Officer, according to his discretion . 

(b ) The area will be completely clearfelled of all growth by the 
contractor before the expiry of the period of the contract. 

10. By joining the bid the bidder will be deemed to have accepted all 
departa ental rules in vogue in respect of the same ard such orders as are 
pas ed from time to time. If it is decided for any reason and necessity he 
Department can stop the contractor s works at any time, in doing so the 
contractor cannot claim any loss from the Department. 

11. Any quantity of produce left unremoved , after the expiry of the 
time allowed will be the property of Government and the Government 
reserves the right to dispose of them in any manner they like. 

12. All dues to Government from the bidder is not paid within the 
time specified in a written notice issued by the Divisional Forest Officer sh JI 
be treated as arrears of land revenue and recovered from him as per Revenue 
Recovery Act in force in the State or by other legal means. 

13. If the bidder fails to fulfil any or all the above conditions all inoney 
paid by him will beforfeited to Government and the right resold at his risk 
and loss and he shall have no claim over the gain if any. 

14. If the auction day happens to be a holiday the auction will be 
conducted on the next working day as the time and conditions specified in 
this notification without further notice . 

15. No petition or post offer received after the conduct of the auction 
will ordinarily be considered but they shall be summarily rejected . Further 
particulars and draft copy of the agreement can be had from the Divisional 


3 


Forest Officer, Chalakudy: The bidders are advised to get themselves 
acquainted with the conditions of the sale before partici Sating the auction . 
Any complaint received after the conduct of the sale regarding any condi. 
tions of the agreement will not be accepted . 

16. Intending bidders should satisfy themselves of the area an . trees 
and no complaint after the conduct of the sale will be entertained . 

17. The purchasers should pay vakka charges and grazing fee to 
cephauts at current rates . 

18. Thondy timbers and firew .od involved in forest cases and lying in 
the coupes if any and teak and rosewood trees if any , available in the area 
are not included in the sale and the purchaser will have no right oves such 
logs or trees. 

19. The period of contract will be till the end of June 1971 . 

20. Intending bidders should declare that they are not relaied to any 
Governmentservant who is in charge of or having control of the work for 
which they are joining in the auction . If at any stage of the work the above 
is found to have been contravened all amounts remitted will be forfeit.d to 
Governmentand the contract entered into will be cancelled . 

21. During the course of working if the contractor damage , ny pro . 
perties of the Governmentor the K. S. E. Board such as roads, bridges, 
building , etc. the contractor should pay for such damages caused the 
amount as assessed by the Department for the K. S. E. Board . 

22. The purchaser should also produce valid clearance certiticates of 
Agricultural Income tax and Salestax if the sale amount is Rs. 500 and more 
and also ofincometax if the sale amount is Rs. 5,000 and more before release 
of the security 

23. If duriug working it is found that the contractor should not 
complete the work within the period the authority competent may ai his 
discretion grant extensio1 of time for any item of work with or without 
penalty . 

24. Tie contractor will be responsible for any illicit felling of trees or 
bimtoos or removal of produce from such fellings or dead and fallen tres 
within two furlongs ofthe area inder contract. He should also report 
regarding any illicit felling occurring there. Any violation of the condition 
will entail the cancellation of the contract, 

25. Further particulars, if any required , can be had from the Divi. 
sional Forest Office, Chalakudy or from the Range Office , Kaldy 


4 


SCHEDULE 


Extent 
( in hectares) 


Details of 

areas 


Item 
No. 


2 


3 
+ 


Arable land coupe No. I in Thannicode 

reserve in Kalady Range 
Do. Coupe No. 11 

do . 
Do. 

do . 

do . 
Do. 
Do. 

do . 
Do. 

do . 
Do. 

do . 
Do. 

do. 
Do. 

do . 
Du . 

do . 


5 


32.85 
27.96 
22.76 
19.28 
23.42 
29.80 
35.52 
33.51 
26.12 
32 61 


coupe No. III 
coupe No. IV 
coupe No. V 
coupe No, VI 
coupe No. VII 
coupe No. VIII 
coupe No. IX 
coupe No. X 


0 
7 


8 


9 


10 


E.M.D. to be furnished hefore the auction - Rs. 500 each . 
Divisional Forest Office , 

S. PARAMESWARA Iyer , 
Chalakudy. 

Divisional Forest Officer. 


Kerala Gazette No. 14 dated 13th April 1971 


PART DI 


NOTIFICATION 
No. Ex. F2-23603 /70. 

5th April 19 
Sub :--K . G. T. Examination - Craft Group — November 1970 — Practical 

under Handloom Spinning and Weaving . 

It is hereby notified that the Practical test in Handloom Spinning at 
be conducted at the Central Polytechnic Textile Workshop at the Old 
Weaving under the Craft Group examination held in November 1970 will 
Institute of Textile Technology premises , Cantonment, Trivandrum on 26th 
April 1971 as per the time table given below . 

All those candidates who have been declared to have passed the Theory 
part of the examination conducted during November, 1970.will be admitted 
to the practical test. This time there will be no other centre for the practical 
test . 


GENERAL INSTRUCTIONS 
The candidates are expected to handle the apparatus, machinery , instru 
ments etc. entrusted to them in connection with the Practical test with 
utmost care , so as to avoid damages. The cost of damages or breakages to 
articles, if any , due to the candidate s negligent way of handling will be 
realised in full from the candidates concerned . 

Candidates should bring with them the Admission Tickets already 
issued at the time of admission to the Theory part of the Examination. 
No separate admission tickets will be issued to candidates for the Practical 
test. Duplicate Admission Tickets will, however , be issued to candidates in 
genuine cases of loss of the original, if applied for, with a chalan receipt 
for Rs. 3 remitted in the name of the candidate under the head of account 
" XXII F (d ) vi (i)” and with a copy of his/her passport size photograph 
affixed in a blank form of the Admission Ticket and attested by a Gazetted 
Officer of the State or Central Government, provided the Commissioner is 
satisfied of the reasons thereof. 

No separate intimation will be sent to candidates, but they are to be 
guided by this notification . There will be no postponement of examination , 
even if the date fixed for the Practical test is hereafter declared as a holiday 
unless otherwise notified from this office . 

The time table annexed will be strictly followed . 
No scrutiny of marks will be allowed for the Practical test. 

Mark lists will be issued to candidates , it applied for, in plain paper 
with a chalan of Rs. 3 remitted in the name of the candidate under the 
head of Account “ XXII F (d) (vi) (i)” . 


6. 04 J : 


2 


Time Table 
26-4-1971 (MONDAY) 


Time 


Venue at which the 
Práctical test will 

be conducted 


No. of Candidates 


Reg . Numbers 
falling between 


Lower Higher 


Lower Higher 


10 a.m.to 


2 


1294 & 1168 & 
1550 1626 


p.m , and 


2 p.m. to 
4 p.m. 


Central Polytechnic 
Textile workshop at 
the old Institute of 
Textile Technology 
premises , Cantonn ent, 
Trivani rum . 


Office of the Commissioner 
for Government Examinations, 
Trivandrum -14 . 


P. LAKSHMANAN NAIR , 
Secretary to the Commissioner for 

Godernment Examinations. 


